Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 -2011 


सत्यमेव जयते 


- 


GOVERNO 


- 
കേര 


രള സർക്കി 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


25th January 2011 
2011 ജനുവരി 25 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- No. 1 


No . 


വാല്യം 56 


5th Magha 1932 
1932 മാഘം 5 


നമ്പർ 


PART III 


Stores Purchase 


Fisheries Department 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ ഡി / 430 / 2010. 

2011 ജനുവരി 5. 
- കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അഴീക്കോട് റീജിയണൽ ഷിംപ് 
ഹാച്ച റി യിൽ 2010 - 11 സാമ്പ ത്തിക വർഷ ത്തിൽ രാഷ് ട്രീയ കൃഷി വികാസ് യോജന പദ്ധ തി യുടെ 
( ആർ. കെ . വി . വൈ .) കീഴിൽ ലബോറട്ടറി ഉപകരണങ്ങളും ഫൈബർ ഗ്ലാസ് ടാങ്കുകളും വാങ്ങുന്നതിനുവേണ്ടി തൽപരരായ സ്ഥാപ 
നങ്ങളിൽനിന്നും മത്സരാടിസ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറങ്ങൾ അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും നേരിട്ടോ തപാലിലോ 
ലഭ്യമാകുന്നതാണ്. ദർഘാസുകൾ മൊത്തമായോ ഓരോ 
ഇനമായോ സ്വീക രിക്കു ന്ന താണ്. ദർഘാസിനോ ടൊപ്പം 
രേഖപ്പെടുത്തുന്ന തുകയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ 
നിരക്കിലുള്ള ദർഘാസ് അംഗീകാരത്തിനുശേഷം രേഖപ്പെടു 
ത്തിയ തുകയുടെ 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
നൽകേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ 
സപ്ലേ ചെയ്യു വാ നു ദ്ദേ ശി ക്കുന്ന സാധ ന ത്തിന്റെ പേര്, 
ദർഘാസ് നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ത 
ചെയ്യുന്ന സാധനങ്ങൾ സ്വന്തം ചെലവിൽ എത്രയും വേഗം 
എത്തിക്കേണ്ടതാണ്. 


ലഭ്യമാകുന്നതാണ്. ദർഘാസിനോടൊപ്പം രേഖപ്പെടു 
ത്തുന്ന തുകയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യം ഡിമാന്റ് 
ഡാഫ്റ്റാ യി സമർപ്പി ക്കേ ണ്ട താ ണ് . ഏറ്റവും കുറഞ്ഞ 
നിരക്കിലുള്ള ദർഘാസ് അംഗീകാരത്തിനു ശേഷം രേഖപ്പെ 
ടുത്തിയ തുകയുടെ 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
നൽകേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ 
സപ്ലേ ചെയ്യു വാ നു ദ്ദേ ശി ക്കുന്ന സാധ ന ത്തിന്റെ പേര്, 
ദർഘാസ് നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. സ 
ചെയ്യുന്ന സാധനങ്ങൾ സ്വന്തം ചെലവിൽ എത്രയും വേഗം 
എത്തിക്കേണ്ടതാണ്. 

നിരതദ്രവ്യം 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 12.5 % വാറ്റ്. 

ദർഘാസ് പ്രമാണം നൽകുന്ന അവസാന തീയതിയും 
സമയവും- 7 - 2 - 2011, 12 മണി. 


ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 -2 - 2011, 2 മണി. 


ക്രമനമ്പർ സാധനങ്ങളുടെ പേരുവിവരം 

ലബോറട്ടറി ഉപകരണങ്ങൾ 
( ഗ്ലാസ് വെയേഴ്സ്) 

ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് - 1 എണ്ണം 
ഓട്ടോ ക്ലേവ് - 1 എണ്ണം 
ഹോട്ട് എയർ ഓവൻ - 1 എണ്ണം 
ഇലക്ട്രോണിക് ബാലൻസ് - 1 എണ്ണം 

ഫൈബർ ഗ്ലാസ് ടാങ്കുകൾ- 1 ടൺ - 10 എണ്ണം 
നിരതദ്രവ്യം - 1 %. 
ദർ ഘാസ് പമാ ണ ത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
400 + 12 . 5 % വാറ്റ്, കമ നമ്പർ 6 - ന് 500 + 12.5 % വാറ്റ്, 
മറ്റുള്ളവയ്ക്ക് 300 + 12 .5 % വാറ്റ്. 

ദർഘാസ് പ്രമാണം നൽകുന്ന അവസാന തീയതിയും 
സമയവും - 4- 2 - 2011, 12 മണി. 

- ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 4- 2 - 2011 , 2 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
4- 2 - 2011, 3 മണി. 

നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം ഏതെങ്കിലും കാരണ 
വശാൽ അവധി ദിവസമായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസുകൾ സംബന്ധിച്ച് 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ സ്വീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ ഉള്ള അവകാശം ചുവടെ ഒപ്പിട്ടി 
രിക്കുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾ 
അറി യു ന്ന തിന് താഴെ കൊടു ത്തി രി ക്കന്നെ നമ്പ രു മാ യി 
ബന്ധപ്പെടുക. ഫോൺ നമ്പർ: 0480- 2819698. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
7 - 2 - 2011, 3 മണി. 
- നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം ഏതെങ്കിലും കാരണ 
വശാൽ അവധി ദിവസമായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസുകൾ സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ സ്വീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള അവകാശം ചുവടെ 
ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വി വ ര ങ്ങ ൾ അറി യു ന്ന തിന് താഴെ കൊടു ത്തി രി ക്കന്ന 
നമ്പരുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ: 0480 - 2819698. 


ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
കാര്യാലയം, റീജിയണൽ ഷിംപ് ഹാച്ചറി, ( ഒപ്പ്) 
അഴീക്കോട്, അഴീക്കോട് ജെട്ടി പി. ഒ., ഫിഷറീസ് 
തൃശ്ശൂർ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


നമ്പർ ഡി- 461 / 2010 . 


2011 ജനുവരി 7. 


- കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിൽ 
തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അഴീക്കോട് റീജിയണൽ 
( ഷിംപ് ഹാച്ചറി യിൽ 2010 - 11 സാമ്പത്തിക വർഷത്തിൽ 

ടൈനോക്കുലർ മൈക്രോസ്കോപ്പ് വിത്ത് ക്യാമറ (1 എണ്ണം) 
വാങ്ങുന്നതിനുവേണ്ടി തൽപരരായ സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

- ദർഘാസ് ഫോറങ്ങൾ അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ ഓഫീസിൽനിന്നും നേരിട്ടോ തപാലിലോ 


